Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


T 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/634/ 2012-14 


GOVERN 


8 : 


, 
കന 


ം 


ി സർ 


NMENT OF 


കാർ 
OND 
OF KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 1 n 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th February 2013 
2013 ഫെബ്രുവരി 12 
23rd Magha 1934 
- 1934 a mL W 23 


വാല്യം 2 


നമ്പർ 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 106 / 2008/ ഇഇ കെ .എൽ. എം . 


2013 ജനുവരി 21.. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൊല്ലം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കായി സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


ദർഘാസ് ഫോറത്തിന്റെ വില 1, 500 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
12 - 2 - 2013 രാവിലെ 10 മണി മുതൽ 16 - 2 - 2013 ഉച്ചയ്ക്ക് 
1 മണിവരെ. 

- ദ ർ ഘാസ് പ്രമാണങ്ങൾ ലഭി ക്കേണ്ട അ വ സാന 
തീയതിയും സമയവും 18 - 2 -2013 വൈകുന്നേരം 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18 - 2 - 2013 
- വൈകുന്നേരം 3 .30 മണി. 

പ്രവൃത്തിയുടെ കാലാവധി 3 മാസം. 
കരാറുകാരന്റെ ക്ലാസ് " സി യും അതിനുമുകളിലും. 
ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശാമം , കൊല്ലം കാര്യാലയത്തിൽ നിന്നും 
ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന നികുതിയും അടച്ച് 
യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ്ഉള്ളടക്കം ചെയ്ത 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി. 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് 
നിശ്ചയിച്ചിട്ടുള്ള അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം - 100 വിലയ്ക്കുള്ള 
കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും നിരതദ്രവ്യം 


33/ 2012 - 13 / ഇഇ - കെ . എൽ. എം - തീരദേശ റോഡു 
കളുടെ പുനരുദ്ധാരണം-കുണ്ടറ നിയോജക 
മണ്ഡലത്തിലെ പേരയം ഗ്രാമ പഞ്ചായത്തിലെ 

പേരയം- ഏലിയാസ്- പൊട്ടിമുക്ക് റോഡിന്റെ 
പുനരുദ്ധാരണം - 7,29, 527 


18 , 300 


34/ 2012 -13 / ഇഇ കെ . എൽ. എം -- ശക്തികുളങ്ങര 
ഭാഗത്തെ 3 -ാം നമ്പർ ലേല ഹാളിൽ MPEDA 
നിർദ്ദേശപ്രകാരമുളള നവീകരണ പ്രവൃത്തി 
S 9, 60, 889 


24 , 100 


12th FEB . 2013] 


MARINE DEPARTMENT 


( 3) 


3 95/എച്ച്. ഇ . ഡി ./എൻ സി / 2012- 13 കണ്ണൂർ 

ജില്ലയിലെ തലായ് ഫിഷറി ഹാർബർ 
ചുറ്റുമതിൽ നിർമ്മാണം (രണ്ടാം ഘട്ടം) 
- 45 ലക്ഷം 


50,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ 
രേഖയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത 
ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
അവ സ്വീകരിക്കുന്ന ദിവ സ മായ 18 - 2 - 2013 വൈകിട്ട് 
3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
അ ധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് 
റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ 

ഫേം പീരിയഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 
ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെയും ഹാർബർ 
എഞ്ചിനീയറിംഗ് വകുപ്പിലെയും ദർഘാസ് സംബന്ധമായ എല്ലാ 
നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ 
ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസ് 
പമാണം ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ 
സൂക്ഷ്മപരിശോധനയിൽ ദേശീയ സുരക്ഷയ് ക്കും 
പ്രതിരോധത്തിനും പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ( ഒപ്പ്) 
ആശ്രാമം, കൊല്ലം- 2. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

In full Addl. Charge 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി6 / 1500 / 2012/എസ് . ഇ . 

2013 ജനുവരി 22. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കോഴിക്കോട് 
ചുവടെചേർത്തി രി ക്കുന്ന പ്രവൃ ത്തി കൾക്ക് സംസ്ഥാന 
പൊതു മ രാ മത്ത് വകുപ്പ്/ ഇറി ഗേ ഷൻ വകു പ്പ് | കേന്ദ 
പൊതുമരാമത്തുവകുപ്പ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറു 
കാ രിൽ/ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മത്സ ര സ്വഭാ വമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്ത 
വെവ്വേറെ മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് തപാൽ അഥവാ 
സ് പീഡ് പോസ്റ്റ് മാർഗ്ഗം ക്ഷണിച്ചുകൊള്ളുന്നു . 
കൊറി യർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 


4 - 96/ എച്ച്. ഇ . ഡി ./ എൻ സി / 2012 -13 - കണ്ണൂർ 

ജില്ല യില തീര ദേശ റോ ഡു ക ളു ടെ 
പുനരുദ്ധാരണം- തലശ്ശേരി മുനിസിപ്പാലിറ്റി 
യിലെ ചാക്യാത്ത്മുക്ക്-പൂഴിയിൽ റോഡ് 
നവീകരണ പ്രവൃത്തി. (പുനർ ദർഘാസ്) 
- 21.50 ലക്ഷം 

50 ,000 
97 / എച്ച്. ഇ . ഡി ./ എ ൻ സി / 2012 - 13 
എൻ. എഫ്. ഡി. ബി . ധനസഹായത്തോടെ 

ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ നവീകരണം - 
എഫ്ളുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഭിവൃദ്ധി 
പ്പെടുത്തൽ - 32 ലക്ഷം 

50, 000 
98 /എച്ച്. ഇ . ഡി ./ എൻ സി / 2012 - 13 
ടി ടി നെ റ്റ് മ ൻ ഡി ങ്ങ് ഷ ഡ് 
നിർമ്മാണം - 25 ലക്ഷം 

50, 000 
99/ എച്ച് . ഇ . ഡി ./ എ ൻ സി / 2012 - 13 
ടി ടി ശുദ്ധജല വിതരണ പദ്ധതി അഭിവൃദ്ധി 
പ്പെടുത്തൽ - 26 ലക്ഷം 

50,000 
- 100/ എച്ച്. ഇ . ഡി . / എൻ സി / 2012 - 13 

ടി ടി ഓക്ഷൻ ഹാളിന് സൈഡ് കവറിങ്ങ് 
വാഷ് ടബ് ഉറ പ്പി ക്കുന്ന പവ്യത്തി 
മുതലായവ - 23 ലക്ഷം 

50,000 
- 101/ എച്ച്. ഇ . ഡി ./ എൻ സി / 2012- 13 
- ടി ടി കവേർഡ് ഫിഷ് ലോഡിങ്ങ് ഏരിയ 
നിർമ്മാണ പ്രവൃത്തി 31 ലക്ഷം 

50,000 
| 10 102 /എച്ച് . ഇ . ഡി ./ എ ൻ സി / 2012 - 13 

പോർട്ട് - ഹൈഡോഗ്രാഫിക് സർവ്വ വിംഗ് 
- ബേപ്പൂർ-മറൈൻ സർവ്വേയറുടെ കാര്യാലയ 

ത്തിന്റെ വൈദ്യുതീകരണം - 7.89 ലക്ഷം 19 ,800 
- 103/എച്ച് . ഇ . ഡി . / എ ൻ സി / 2012 - 13 
കണ്ണൂർ ജില്ല - ടൂറിസം - ചാൽ ബീച്ച് 
വൈദ്യുതീകരണം-- - 5.40 ലക്ഷം 

| 13 , 500 
- ദർഘാസ് ഫോറത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
13,600 + വാറ്റ്, ക്രമനമ്പർ 2- ന് " 8,600 + വാറ്റ്, കമനമ്പർ 3 - ന് 
- 6,800 + വാറ്റ്, ക്രമനമ്പർ 4 - ന് " 3,300 + വാറ്റ്, ക്രമനമ്പർ 5- ന് 
- 4,800 + വാറ്റ്, ക്രമനമ്പർ 6- ന് - 3,800 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 
S 3,900 + വാറ്റ്, ക്രമനമ്പർ 8 - ന് - 3,500 + വാറ്റ്, ക്രമനമ്പർ 9- ന് 
- 4,700 + വാറ്റ്. ക്രമനമ്പർ 10 - ന് 1,500 + വാറ്റ്, ക്രമനമ്പർ 
11- ന് " 1,100 + വാറ്റ്. 

കരാറു കാരന്റെക്ലാസ്സ് - കമ ന മ്പർ 1, 2 ഇ വയ് ക്ക് 
- “ എ ക്ലാസ്സ്, ക്രമനമ്പർ 10, 11 ഇവയ്ക്ക് ‘ എ ’ ഇലക്ട്രിക്കൽ, 
മറ്റുള്ളവയ്ക്ക് " ബി യും അതിലുപരിയും. 

(പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - കമ ന മ്പർ 1- ന് 
12 മാസം, ക്രമനമ്പർ 2 - നും 9 - നും 6 മാസം, ക്രമനമ്പർ 3 - നും 
4 - നും 4 മാസം, ക്രമ നമ്പർ 6 - ന് 5 മാസം, മറ്റുള്ളവയ്ക്ക് 
3 മാസം. 


| 11 


- നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 

പ്രവൃത്തിയുടെ പേരും 
- ഏകദേശ അടങ്കൽ തുകയും 

(2) 


2, 26,500 


- 1 93 / എച്ച് ഇ . ഡി. എൻ സി / 2012 -13 -- തീരദേശ 

റോഡുകളുടെ പുന രു ദ്ധാ ര ണം - കണ്ണൂർ 
ജില്ലയിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ 
മുഴപ്പിലങ്ങാട് കടവ്-മമ്മക്കുന്ന് പാലം റോഡ് 

നവീകരണ പ്രവൃത്തി - 90. 58 ലക്ഷം 
2 - 94/ എച്ച് ഇ . ഡി ./എൻ സി / 2012 - 13 - ടി 
കണ്ണൂർ ജില്ലയിലെ രാമന്തളി പഞ്ചായത്തിലെ 
പ്രമാഞ്ചേരി കടവ്-പത്ത് സെന്റ് പുനരധിവാസ 
കോളനി റോഡ് നവീ ക ര ണ പ വത്തി 
- 57. 15 ലക്ഷം 


1,42 ,900 


12th FEB . 2013] 


MARINE DEPARTMENT 


29 


ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം 
ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും - ചെയ്യേണ്ടതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ പൂർണ്ണമായും പൂരിപ്പി 
15 - 2- 2013 മുതൽ 20 - 2- 2013 വരെ 10 മണിമുതൽ ഉച്ചയ്ക്കുശേഷം ക്കേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്തവ നിരസിക്കുന്നതാണ്. 
3 മണി വരെയും 21 - 2 - 2013 - ന് ഉച്ചയ്ക്ക് 1 മണി വരെയും ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാനദിവസം വൈകുന്നേരം 
ആയതിന്റെ വിലയും വില്പ നി നി കു തിയും ( മ ടക്കി 4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
കൊടുക്കുന്നതല്ല ) അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന പ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ 
താ ണ് . ദർഘാസ് പ്രമാണങ്ങ ൾ കൈമാറ്റം ചെയ്യാൻ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പാടുള്ളതല്ല. 

പരിശോധിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം പിരീഡ് 

ദർഘാസുകൾ തുറക്കുന്നതു മുതൽ 4 മാസം വരെയായിരിക്കും. 
പ്രവൃത്തിക്കുള്ള ദർഘാസ് കവറിലാക്കി പ്രവൃത്തിയുടെ 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
പേരും ദർഘാസ് നമ്പരും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി 

എല്ലാ നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ 28 - 2 - 2013 - ന് വൈകു ന്നേരം 

അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

29- 6- 2004- ലെ സർക്കാർ ഉത്തരവ് നമ്പർ (ആർ. റ്റി .) 255 / 2004 / 
3.30 മണിക്ക് മുമ്പായി രജിസ്റർഡ് തപാൽ അഥവാ സ്പീഡ് 
പോസ്റ്റ് മാർഗ്ഗം ലഭിക്കേണ്ടതാണ്. 28 - 2 - 2013 വൈകുന്നേരം 

എഫ്& പിഡി ഈ ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് 
3.30 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ ആയത് തപാൽ 

ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ 

ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
ആയാലും സ്വീക രി ക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന 

കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
അ വ സാനദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ 

ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
അവധിയായി പ്രഖ്യാപിക്കുക യാ ണെ ങ്കിൽ തൊട്ട ടു ത്ത 

പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
പവൃത്തി ദിവസം വൈകു ന്നേരം 3 . 30 മണിവരെ 

കണക്കിലെടുക്കുന്നതാകുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളോ 
ടൊപ്പം - 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട പ്രാഥമിക സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ഉട മ്പ ടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പംതന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് 

( ഒപ്പ്) 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഉത്തരമേഖല , ചക്കോരത്ത്കുളം, 

സൂപ്രണ്ടിംഗ് 
ഉത്ത ര മേഖല , കോഴിക്കോട്- 6 എന്ന പേരിൽ ആവശ്യമായ 

എരഞ്ഞിപ്പാലം പോസ്റ്റ്, കോഴിക്കോട്- 6. എഞ്ചിനീയർ. 


